Regn . No. KERBIL / 2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


- 
കര 


പ 


e സർക്ക 


NMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


1 48 


3rd December 2013 

2013 ഡിസംബർ 3 
| 12th Agrahayana 1935 
1935 അഗ്രഹായനം 12 


വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 

| I ബഞ്ചിൽ 
ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി 

മുമ്പാകെ 

| [ O . P. ( MH ) No. 306/ 13 ] 
ഹർജിക്കാരൻ: - ജില്ലാ കളക്ടർ, തിരുവനന്തപുരം. 
എതിർ കക്ഷികൾ: - 1. സൂപ്രണ്ട്, ആശാ ഭവൻ ഫോർ 

വുമൺ, പൂജപ്പുര, തിരുവനന്തപുരം. 
2, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, 

ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, 

തിരുവനന്തപുരം 
- ടി നമ്പർ കേസിലെ മാ ന സി കാ സ്വാ സ്ഥ്യ മു ള്ള 
രുമ്മിണിഅമ്മാൾ എന്ന സ്ത്രീയുടെ ഗാർഡിയനായി നിയമിക്കു 
ന്ന തി നു വേണ്ടി ഫയൽ ചെയ്ത മേൽ നമ്പർ കേസ് 
4 - 12 - 2013 - ൽ വിചാ ര ണയ്ക്ക് വച്ചിരിക്കു ന്നു . ടി ഹർജി 
അനുവദിക്കു ന്ന തിൽ ആർക്കെ ങ്കിലും തർക്ക മുള്ള പക്ഷം 
വിചാ ര ണ തീയ തിക്ക് കോടതി മുമ്പാകെ ഹാജ രാ യി 

ബാ ധി പ്പി ക്ക ണ്ട തു ം അ ല്ലാ ത്ത പക്ഷം ആ ർ ക്ക 
തർക്കമില്ലെന്നുകണ്ട് ഈ നമ്പർ ഹർജി തീരുമാനിക്കുന്നതാ 
ണെന്നുള്ള വിവരം സകലമാനപേരെയും തെര്യപ്പെടുത്തി 
ക്കൊള്ളുന്നു . 


ഉത്തരവിൻ പ്രകാരം 

( ഒപ്പ്) 
എസ്. കെ . അശോക് കുമാർ, 
ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ. 


21 - 10 - 2013. 


